Regn. No. KERBIL / 2012/45073, 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/12/ 12 -14 


GOVERN 


| 


കര 


- 2ള സർക്ക 


കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th October 2012 
2012 ഒക്ടോബർ 16 


1 


- No. 


1 


Vol. I 
വാല്യം 1 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th Aswina 1934 
1934 B | 20 W24 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


(1) 


നമ്പർ ബി - 74/ 2012 . 

2012 സെപ്റ്റംബർ 24. 
കോട്ടയം ജില്ലാ കൃഷിത്തോട്ടം, കോഴാ ഫാം സൂപ്രണ്ടിന്റെ 
ഓഫീസിൽ നിന്നും ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി 2012 -13 വർഷത്തിൽ കോഴായിലുള്ള കോട്ടയം 
ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്നും പോട്ടിംഗ് മിശ്രിതം ഫാം 
സൂപ്രണ്ട് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ടിപ്പർ ലോറിയിൽ 
എത്തിക്കുന്നതിന് തയ്യാറുള്ള വ്യക്തികളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 വില യു ള്ള 
( വിൽപ്പന നികുതി പുറമെ) നിർദ്ദിഷ്ട ദർഘാസുകൾ 
29 - 10 - 2012 വരെ ഫാം ഓ ഫീസിൽനിന്നും ലഭി ക്കു ന്ന 
താണ്. പൂരിപ്പിച്ച ദർഘാസുകൾ ഫാം സൂപ്രണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ 
ലക്കോട്ടിൽ അടക്കം ചെയ്ത് 29 - 10 - 2012 , 11.30 മണിവരെ 
സ്വീക രി ക്കു ന്ന താ ണ് . ലാക്കോട്ടിനുമുക ളിൽ 2012 - 13 
വർഷത്തിൽ പോട്ടിംഗ് മിശ്രിതം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതി 
നുള്ള ദർഘാസ് എന്നു വ്യക്തമായി എഴുതിയിരിക്കേണ്ടതും 


അപേക്ഷകന്റെ പൂർണ്ണ മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതു 
മാണ്.അന്നേദിവസം 12 മണിക്ക്ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള 
സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതും മേലധികാരികളുടെ 
അംഗീകാരത്തിന് വിധേയമായി കുറഞ്ഞതുക രേഖപ്പെടുത്തിയി 
രിക്കുന്ന വ്യക്തിക്ക് താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 
പോട്ടിംഗ് മിശ്രിതം ട്രാൻസ്പോർട്ട് ചെയ്യു ന്ന തിന് ടിപ്പർ 
ലോറി യാ യിരിക്കണം ഉപ യോ ഗി ക്കേ ണ്ട ത് . കുറ ഞ്ഞത് 
200 ഘന അടി പോട്ടിംഗ് മിശ്രിതം എങ്കിലും കൊണ്ടു 
പോകാവുന്ന ടിപ്പർ ആയിരിക്കണം. ഒരു ലോഡ് ട്രാൻസ്പോർട്ട് 
ചെയ്യു ന്ന തിനുള്ള നിരക്ക് ആണ് രേഖ പ്പെടു ത്തേ ണ്ട ത് . 
നിരതദ്രവ്യമായി 3,000 ഫാം ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ് ഉറപ്പിച്ചുകിട്ടുന്ന കാരാറുകാരൻ ഈ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്ന ഓർ ഡ റു കൾ ( പകാരം നിർദ്ദിഷ്ട 
സമയത്തും സ്ഥലത്തും പോട്ടിംഗ് മിശ്രിതം എത്തിച്ച് ഇറക്കി 
കൊടുക്കുവാൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 31- 3 - 2013 വരെ ടി 
നിരക്കിൽ പോട്ടിംഗ് മിശ്രിതം ഇറക്കിത്തരുവാൻ കാരാറുകാരൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും. 

- മറ്റെല്ലാ സർക്കാർ ദർഘാസ് നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. 


54 


KERALA GAZETTE 


[PART III 


- (2) 


ടെണ്ടർ/ ലേല പരസ്യം 


2 . 


നമ്പർ ബി - 74 / 2012 . 2012 സെപ്റ്റംബർ 26. നമ്പർ ഡി . എ .എഫ്. 90 / 2012. 

2012 സെപ്റ്റംബർ 22. 
കോട്ടയം ജില്ലാ കൃഷിത്തോട്ടം, കോഴാ ഫാം സൂപ്രണ്ടിന്റെ 

-- അരിക്കുഴയിലുള്ള ഇടുക്കി ജില്ലാ കൃഷിത്തോട്ടത്തിലെ 
ഓഫീസിൽ നിന്നും ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് 

ഏകദേശം 1375 അടയ്ക്ക മരങ്ങളിൽനിന്നും 2012 സെപ്റ്റംബർ 

മാസം 1 -ാം തീയതി മുതൽ 2013 ആഗസ്റ്റ് മാസം 
വിധേയമായി 2012 - 13 വർഷത്തിൽ കോഴായിലുള്ള കോട്ടയം 

31 -ാം തീയതി വരെയുള്ള കാലയളവിൽ വിളവെടുക്കുവാനുള്ള 
ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്നും പോട്ടിംഗ് മിശ്രിതം നിറച്ച് 

അവകാശം താഴെപ്പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി 
ഗോ ബാഗുകൾ പാലാ, കോട്ടയം, ചങ്ങനാശ്ശേരി വൈക്കം 

- 20 - 10 - 2012 - ന് പകൽ 3 മണിക്ക് പരസ്യമായി ടെണ്ടർ/ ലേലം 
എന്നീമുനിസിപ്പാലിറ്റികളിൽ ഫാം സൂപ്രണ്ട് നിർദ്ദേശിക്കുന്ന മുഖേന വിൽപ്പന നടത്തുന്നതാണ്. 
വിവിധ സ്ഥലങ്ങളിൽ ലോറിയിൽ എത്തിക്കുന്നതിന് തയ്യാറുള്ള 
വ്യക്തി ക ളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

നിബന്ധനകൾ 
കൊള്ളുന്നു . 

1. പൂരിപ്പിച്ച മുദ്രവച്ച ടെണ്ടർ 20 - 10 - 2012 - ന് പകൽ 
-- കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 വില യു ള്ള 

1 മണിക്ക് മുമ്പായി ഫാം ഓഫീസിൽ ലഭിച്ചിരിക്കണം. 

ടെണ്ടർ ഫാറ ത്തിന്റെ വില 150 നികു തിയും 
( വിൽപ്പന നികുതി പുറ മെ ) നിർദ്ദിഷ്ട ദർഘാസുകൾ 

ആയിരിക്കും. 
18 - 10 - 2012, 11 മണിവരെ ഫാം ഓഫീസിൽനിന്നും ലഭിക്കുന്ന 
താണ്. പൂരിപ്പിച്ച ദർഘാസുകൾ ഫാം സൂപ്രണ്ട്, ജില്ലാ 

ആദ്യം ലേലം നടത്തുന്നതും പിന്നീട് ടെണ്ടർ തുറക്കു 
കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ 

ന്നതുമായിരിക്കും. ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് 
ലക്കോട്ടിൽ അടക്കം ചെയ്ത് 18 - 10 - 2012 , 11.30 മണിവരെ 

കൂടിയ തുക ലഭിക്കുന്നത് അത് മേലധികാരികളുടെ 

അംഗീകാരത്തിന് വിധേയമായി താൽക്കാലികമായി ഉറപ്പി 
സ്വീക രി ക്കു ന്ന താ ണ് . ലക്കോട്ടിനു മുകളിൽ 2012 - 13 

ക്കുന്നതാണ്. ടിയാൻ അപ്പോൾ തന്നെആകെതുകയുടെ 
വർഷത്തിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകൾ 

മൂന്നിൽ ഒന്ന് ( 1/ 3 ) ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്നു വ്യക്തമായി 

മേലധികാരികളുടെ അംഗീകാരം ലഭിച്ച് അറിയിപ്പ് കിട്ടി 
എഴുതിയിരിക്കേണ്ടതും അപേക്ഷകന്റെ പൂർണ്ണ മേൽവിലാസം 

മൂന്ന് ( 3) ദിവസത്തിനകം ബാക്കി മുഴുവൻ തുകയും 
രേഖ പ്പെടു ത്തേ ണ്ട തു മാ ണ് . അന്നേ ദി വസം 12 മണിക്ക് 

അടച്ച് വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 
ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന 

3. കായ് ഫലം മൊത്തമായിട്ടാണ് ലേലം ചെയ്യുന്നത്. 
വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ വച്ച് ദർഘാസുകൾ തുറന്ന് 

4. ടെണ്ടർ / ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 
പരിശോധിക്കുന്നതും മേലധികാരികളുടെ അംഗീകാരത്തിന് 

1000 ( ആയിരം മാത്രം) നൽകേണ്ടതാണ്. 
വിധേയമായി കുറഞ്ഞതുക രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 

5. ലേല സാ ധ ന ങ്ങ ളുടെ സുരക്ഷ ലേല ക്കാ രൻ 

ഉറപ്പാക്കേണ്ടതാണ്. 
ഉദ്ദേശം 34 അടി ഉയരവും ഒരു അടി വ്യാസവുമുള്ള 

6. വിളവെടുപ്പിനുള്ള അവകാശം 31- 8- 2013 വരെ മാത്രമായി 
ഗാ ബാഗു കൾ ആണ് (ടാൻ സ് പോർട്ട് ചെയ്യേ ണ്ട ത്. 

രി ക്കും . പവർ ത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 
പ്ളാറ്റ്ഫോമിന് 14 അടി x 61/2 അടി, 20 അടി x 8 അടി 

8 മണിമുതൽ വൈകുന്നേരം 4 മണി വരെ മാത്രമേ 
വലിപ്പമുള്ള ലോറികളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള 

വിളവെടുപ്പ് നടത്താവൂ . വിളവെടുപ്പ് കണക്കുകൾ 
നിരക്കുകൾ പ്രത്യേകം കോട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ കൂടുതൽ 

അന്നേ ദിവസം തന്നെ ഓഫീസിൽ ബോധിപ്പിക്കേണ്ട 
പ്ളാറ്റ്ഫോം വലിപ്പമുള്ള ലോറിയുടെ നിരക്കും കോട്ട് ചെയ്യാവു 

താണ്. 
ന്നതാണ്. ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള കിലോമീറ്റർ 

7. ലേലം ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി 100 (നൂറു മാത്രം) 
നിരക്കാണ് രേഖപ്പെടുത്തേണ്ടത്. നിരതദ്രവ്യമായി 3,000 ഫാം 

മുദ്രപത്രത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ടിയാൻ 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ദർഘാസ് ഉറപ്പിച്ചു കിട്ടുന്ന 

1,000 ( ആ യി രം മാത്രം) സൂപ ണ്ടിന്റെ പേരിൽ 
കാരാ റു കാ ര ൻ ഈ ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന 

എടുത്ത ബാങ്ക് ഡാഫ് റ്റ് സെക രിറ്റി ആയി 
ഓർഡറുകൾ പ്രകാരം നിർദ്ദിഷ്ട സമയത്തും സ്ഥലത്തും 

നൽകേണ്ടതാണ്. ടിയാന്റെഎന്തെങ്കിലും പ്രവർത്തിമൂലം 
പോട്ടിംഗ് മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകൾ എത്തിച്ച് ഇറക്കി 

ഫാമിന് ഏതെങ്കിലും രീതിയിൽ നഷ്ടം ഉണ്ടായാൽ 

ആയത് സെക്യൂരിറ്റി തുകയിൽ നിന്നും ഈടാക്കുന്നതാണ്. 
കൊടുക്കുവാൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 31 -3 -2013 വരെ ടി 

ടി തുക മതിയാകാതെ വന്നാൽ ടിയാന്റെ സ്ഥാവര 
നിരക്കിൽ ഗ്രോ ബാഗുകൾ ഇറക്കിത്തരുവാൻ കാരാറുകാരൻ 

ജംഗമ വസ്തുക്കളിൽ നിന്നും ഈടാക്കുന്നതാണ്. 
ബാദ്ധ്യസ്ഥ നാ യി രിക്കും. മറ്റെല്ലാ സർക്കാർ ദർഘാസ് 

8. മറ്റ് എല്ലാ സർക്കാർ ലേലം/ ടെണ്ടർ നിബന്ധനകളും 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 

ഇതിനും ബാധകമാണ്. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
ഇടുക്കി ജില്ലാ കൃഷിത്തോട്ടം, 

- (ഒപ്പ്) 
കോഴാ . 

ഫാം സൂപ്രണ്ട്. 
അരിക്കുഴ പി . ഒ ., തൊടുപുഴ. 

ഫാം സൂപ്രണ്ട്. 


